Government of Kerala 
കേരള സർക്കാർ 

2011 


- Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12 /2009 -2011 


सत्यमेव जयते 


- 


GOVERNA 


- 
കേര 


രള സർക്കി 
NMENT OF 


കാർ 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


25th January 2011 
2011 ജനുവരി 25 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No . 
നമ്പർ | 


വാല്യം 56 


5th Magha 1932 
1932 മാഘം 5 


PART III 


Stores Purchase 


Medical Education Department 
TENDER NOTICES 

- (1) 
[ No. 3/2010 -11 CNT ] 


No. G-1548/10/ CNT. 

22nd December 2010. 
Sealed tenders are invited for the supply of 
Laboratory Items to Government Nursing College , 
Thiruvananthapuram . The tender should be superscribed 
“ Tender No. 3 /2010 - 11/CNT for Supply of Laboratory 
Items” and addressed to the Principal, Nursing College , 
Thiruvananthapuram . The last date fixed for the receipt of 
tender is at 1. p . m . on 4 - 2 - 2011 and the opening is at 
3 p.m . on 4 -2 -2011. Sale of tender will be closed on 3- 2 -2011 
at 3 p . m . The cost of tender form is 900 and of 
duplicate copy is 563. The tender form is not 
transferable. Only Money Order will be accepted by post 
towards cost of tender form till 25 - 1 -2011 at 4 p .m . 50 
should be sent additionally if needed by post. Further 
details can be had from the office of the undersigned . 
Approximate Cost is 4,23, 615 . EMD - 1 %. 

- തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന്റെ 
ലബോറട്ടറികളിലേക്ക് ആവശ്യമായ വസ്തുക്കൾ വിതരണം 
ചെയ്യുന്നതിനായി തയ്യാറുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 


ക്ഷണിച്ചുകൊള്ളുന്നു . അടങ്കൽ തുക 4,23, 615 . നിരതദ്രവ്യം 
അടങ്കൽ തുകയുടെ ഒരു ശതമാനം. 

- ദർഘാ സു കൾ 3/ 2010 - 11/ സി .എൻ. റ്റി . എന്ന് രേഖ 
പ്പെടു ത്തേ ണ്ടതും പിൻസിപ്പാൾ, നഴ്സിംഗ് കോളേജ്, 
തിരു വ ന ന്ത പുരം- 695 011 എന്ന വിലാസത്തിൽ 4 - 2 - 2011 
ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി ഈ ഓഫീസിൽ ലഭിക്കത്തെക്ക 
വിധം അയച്ചു തരേണ്ടതും ആകുന്നു . ദർഘാസുകൾ അന്നേ 
ദിവസം 3 മണിക്ക് ബന്ധപ്പെട്ട വരുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറ ക്കു ന്ന താണ്. ദർഘാസ് ഫോറത്തിന്റെ വില 900 . 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 563. ഫോറം വിൽപന 
അവ സാ നി ക്കുന്ന തീയതി 3 - 2 - 2011 , 3 മണി. ഫോറം 
തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 50 ചേർത്ത് മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 25 - 1- 2011, 4 മണി. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടുതൽ 
വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ ഓഫീ സു മായി 
ബന്ധപ്പെടുക. 


- [No. 5/2010 -11 CNT) 
No, G- 1596/10/ CNT. 

4th January 2011 . 
Sealed tenders are invited for the supply of 


Last date and time for receipt of tender form 
29-1- 2011, 2. 30 p. m . 

Opening date and time of tender - 29-1- 2011 , 3 p. m. 

Tender forms can be had from the office of the 
Principal, Medical College, Thiruvananthapuram - 11 upto 
3 p . m . on working days . Tender forms will be sent 
through post if required provided due amount with 
sufficient postage charge 50 is sent by way of Money 
Order in favour of The Principal, Medical College , 
Thiruvananthapuram , Kerala State , Pin -695 011 . Money 
Order should reach this office on or before 22 - 1 -2011. No 
other form of remittance will be accepted . 


LCD Projectors to Government Nursing College, 
Thiruvananthapuram . The tender should be superscribed 
“ Tender No. 5 / 2010 - 11 /CNT for Supply of LCD 
Projectors ” and addressed to the Principal, Nursing 
College , Thiruvananthapuram . The last date fixed for the 
receipt of tender is at 1 p . m . on 5 - 2 - 2011 and the 
opening is at 4 p . m . on 5- 2- 2011. Sale of tender will be 

closed on 4 -2 - 2011 at 3 p . m . The cost of tender 
form is 450 and of duplicate copy is 225 . The tender 
form is not transferable . Only Money Order will be 
accepted by Post towards cost of tender form till 25 -1 
2011 at 4 p .m . 50 should be sent additionally if needed 
by post . Further details can be had from the office of the 
undersigned. Approximate Cost is 1,70,000 . EMD 1 % of 
the quoted price . 

- തിരുവനന്തപുരം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് 
ആവശ്യമായ രണ്ട് എൽ. സി. ഡി . പ്രൊജക്ടറുകൾ വിതരണം 
ചെയ്യുന്നതിനായി തയ്യാറുള്ളവരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർ ഘാ സു കൾ 5 / 2010 - 11/ സി . എ ൻ . റ്റി . എന്ന് 
രേഖപ്പെടുത്തേണ്ടതും പ്രിൻസിപ്പാൾ, നഴ്സിംഗ് കോളേജ്, 
തിരുവനന്തപുരം- 695 011 എന്ന വിലാസത്തിൽ 5 - 2 - 2011 
ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി ഈ ഓഫീസിൽ ലഭിക്കത്തക്ക 
വിധം അയച്ചുതരേണ്ടതും ആകുന്നു. ദർഘാസുകൾ അന്നേ 
ദിവസം 4 മണിക്ക് ബന്ധപ്പെട്ട വരുടെ സാന്നിദ്ധ്യ ത്തിൽ 
തുറക്കു ന്ന താണ്. ദർഘാസ് ഫോറത്തിന്റെ വില 450 . 
ഡ്യൂപ്ലിക്കേറ്റ് ഫോറത്തിന്റെ വില 225 . ഫോറം വിൽപന 
അ വ സാ നിക്കുന്ന തീയതി 4 - 2 - 2011, 3 മണി. ഫോറം 
തപാലിൽ ലഭിക്കണമെന്നുള്ളവർ 50 ചേർത്ത്മണിയോർഡർ 
അയയ്ക്കേണ്ടതാണ്. മണിയോർഡർ സ്വീകരിക്കുന്ന അവസാന 
തീയതി 25 - 1 - 2011, 4 മണി. വൈകിക്കിട്ടുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. കൂടു തൽ 
വിവ ര ങ്ങൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ ഓഫീ സു മായി 
ബന്ധപ്പെടുക. അടങ്കൽ തുക 1,70,000 , നിരതദ്രവ്യം ക്വാട്ട് 
ചെയ്യുന്ന തുകയുടെ ഒരു ശതമാനം. 


തിരു വ ന ന്ത പുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോ 
സർജറി വകു പ്പി ലേക്ക് ആവശ്യമായ ഡിസ്പോസിബിൾ 
സാധനങ്ങൾ വിതരണം ചെയ്യാൻ താൽപര്യമുള്ള വ രിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - 91 / 10 മുതൽ 95 /10. 
ദർഘാസ് ഫോറത്തിന്റെ വില (ടാക്സ് അടക്കം) : 
ഒറിജിനൽ - ദർഘാസ് നമ്പർ 91/ 10 - നും 92 / 10 - നും 

- 728 , ദർഘാസ് നമ്പർ 93 / 10 - ന് 832, 
- ദർഘാസ് നമ്പർ 94 / 10 - നും 95 / 10 - നും 

1, 040. 
ഡൂപ്ലിക്കേറ്റ് - ദർഘാസ് നമ്പർ 91/ 10 , 92 / 10 , 93 / 10 

ഇവയ് ക്ക് 416 , ദർ ഘാസ് നമ്പർ 

94 / 10 - നും 95 / 10 - നും 520 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 28 - 1-2011, 3 മണി. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും- 29 - 1- 2011, 2 . 30 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
29 - 1- 2011, 3 മണി. 

ദർഘാസ് ഫോറം തിരു വ ന ത പ രം മെഡി ക്ക ൽ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ വൈകുന്നേരം 3 .30 മണിവരെ ലഭ്യമാണ്. 
ത പാൽമാർഗ്ഗം ദർഘാസ് ഫോറം ആവ ശ്യ മു ള്ള വർ 
ഫോറ ത്തിന്റെ വില യോ ടൊപ്പം 50 അധികം ചേർത്ത് 
(തപാൽ ചാർജ്) മണി ഓർഡറായി പ്രിൻസിപ്പാൾ, മെഡിക്കൽ 
കോളേജ്, തിരുവനന്തപുരം- 11 എന്ന വിലാസത്തിൽ അപേക്ഷി 
ക്കേണ്ടതാണ്. മണിയോർഡറുകൾ 22 - 1 - 2011 - ന് മുൻപായി 
ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. തപാൽമാർഗ്ഗം ആവശ്യപ്പെടു 
ന്ന വർ മണിഓർ ഡ ർ മു ഖാ ന്തിരം മാത്രമേ പണം 
അയയ്ക്കാൻ പാടുള്ളു. ഫോറത്തോടൊപ്പം മുദ്രപ്രതങ്ങളോമറ്റേ 
തെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടു 
കൊ ണ്ടു ള്ളതും മേൽ വി ലാ സവും ദർഘാസ് നമ്പരും 
വ്യക്തമായി രേഖപ്പെടുത്താത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതുമാണ്. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


Government College of Nursing, 
Thiruvananthapuram . 


( Sd.) 
Principal. 


TENDER NOTICES 


( 1 ) 


No. C3-23347/2010 / MCT. 27th December 2010. 

Sealed competitive tenders are invited for the 
purchase of Disposable items for the Department 
of Neurosurgery , Medical College Hospital, 
Thiruvananthapuram . Tenders should be superscribed as 
Tender Number and addressed to the Principal, Medical 
College, Thiruvananthapuram , Pin -695 011. Details can be 
had from this office on working hours till 3. 30 p. m . 

Tender Nos. - 91 /10 to 95 /10. 
Cost of tender form ( including Tax ): 
Original - 728 for Tender Nos . 91 /10 & 92/ 10 

832 for Tender No., 93 / 10 and 

1 , 040 for Tender Nos . 94 / 10 and 

95/10. 
Duplicate - 416 for Tender Nos. 91 / 10, 92/ 10 and 

93 / 10 and 52 0 for Tender 

| Nos. 94/ 10 and 95/10 . 
Last date and time for sale of tender form 
28-1-2011, 3 p. m . 


- (2 ) 

[ No. 90 / 2010 ] 
No. C3-18134/2009/PMSSY/ MCT. 28th December 2010. 

Sealed competitive tenders are invited for the 
purchase of Haemodialysis Machines-6 Nos. for the 
Department of Nephrology , Medical Medical College , 


Thiruvananthapuram . Tender should be superscribed 
as Tender Number and addressed to the Principal, 
Medical College, Thiruvananthapuram , Pin -695 011. Details 
can be had from this office on working hours till 3.30 p . m . 


Tender No . - 90/2010 . 
Cost of tender form ( inclusive of VAT) : 

- Original - 6,577 . 

Duplicate 3, 329. 
Last date and time for sale of tender form 
28 -1 -2011 , 3 p . m . 


ടെണ്ടർ നമ്പർ 90/ 2010. 
ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതിയടക്കം) : 

ഒറിജിനൽ - 6,577. 
- ഡൂപ്ലിക്കേറ്റ്- 3,329 . 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 28- 1-2011, 3 മണി. 

- ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 29 - 1- 2011 , 2.30 മണി. 


ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
29 - 1- 2011, 3 മണി. 


Last date and time for receipt of tender form 
29 -1 -2011 , 2.30 p. m . 


Opening date and time of tender - - 29- 1 -2011 , 3 p . m . 


Tender forms will be sent through post if required 
provided due amount with sufficient postage charges 
( 50 ) is sent by way of Money Order in favour of the 
Principal , Medical College, Thiruvananthapuram, Kerala 
State, Pin -695 011. Money Order should reach this office 
on or before 21 - 1- 2011. No other form of remittance will 
be accepted . 


ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
വൈകുന്നേരം 3 .30 മണിവരെ ലഭ്യമാണ്. തപാൽമാർഗ്ഗം 
ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ ഫോറത്തിന്റെ വിലയോ 
ടൊപ്പം 50 അധികം ചേർത്ത് ( ത പാൽ ചാർജ്) മണി 
ഓർ ഡ റായി ( പിൻ സി പ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരു വ ന ന്ത പു രം - 11 എന്ന വിലാ സ ത്തിൽ അപേ ക്ഷി 
ക്കേണ്ടതാണ്. മണിയോർഡറുകൾ 21- 1 - 2011 - ന് മുൻപായി 
ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. തപാൽമാർഗ്ഗം ആവശ്യപ്പെടു 
ന്ന വർ മണിഓർ ഡ ർ മു ഖാ ന്തിരം മാത്രമേ പണം 
അയയ്ക്കാൻ പാടുള്ളു. ഫോറത്തോടൊപ്പം മുദ്രപത്രങ്ങളോ മറ്റേ 
തെങ്കിലും ഡോക്യുമെന്റുകളോ അയയ്ക്കുവാൻ ആവശ്യപ്പെട്ടു 
കൊ ണ്ടു ള്ള തും മേൽ വി ലാ സവും ദർഘാസ് നമ്പരും 
വ്യക്തമായി രേഖപ്പെടുത്താത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ 
മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ 
ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച 
നെഫോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ വശ്യമായ 
ഹീമോഡയാലിസിസ് മെഷീൻ- 6 എണ്ണം വിതരണം ചെയ്യാൻ 
താൽപര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


Medical College, 
Thiruvananthapuram. 


(Sd .) 
Principal. 


TENDER NOTICE 


No. C1 / 4264/ 2010 / TDMCA . 


22nd December 2010. 


Sealed tenders are invited for the following equipments for various Department of T. D . Medical College , 
Alappuzha. 


Quantity Department 


Sl. Tender No . 
No. and Name of 
Equipments 


Cost of Tender Form 
Original Duplicate 

receipt of 
tender 


Last date 
and time of 
opening of 


Date 
and time of 


tender 


| 1 


Medical College, 


5,150 


31- 1- 2011 , 


2,575 
1 p . m . 


31 -1 -2011, 

2 p , m . 


2 
- 3 


5,150 
400 


2 ,575 
200 


Anaesthesiology 

- 


119/2010 - Inciparator - 1 

Hospital, 
Vandanam 
120/ 2010 - Needle desroyer 400 
121/2010 - Haemoglobin 4 
Analizer Portable 
122/2010 - Blood Glucose 4 
Analizer Portable 
123/2010 - Microtome 1 
124/ 2010 - Automated Blood 1 
Culture System 


do 
31- 1- 2011 , 

3 p . m . 
31-1 -2011, 
3.30 p . m . 


4 


Anaesthesiology 


400 


200 


5 
6 


Pathology 
Microbiology 


1, 100 
2 , 400 


550 
1 ,200 


- do. 


31 -1 - 2011 , 

4 p . m . 


Tender should be addressed to the Principal, T. D . Medical College , Alappuzha -688 005 . Tender No. & due date 
should be superscribed on each envelope. Late tenders will not be accepted. Tender will be opened at the time and date 
noted against each tender in the presence of such tenderers or their authorized representatives who may be present at that 
time. Intending tenderers may obtain the tender forms from the undersigned on all working days from 10 a . m . to 4 p . m . 
Cheques , Drafts, Postage Stamps, etc . will not be accepted towards the cost of tender forms. Duplicate tender, if required 
will be issued on additional payments as shown above . Tender form is not transferable and the cost is not refundable . 
Tender forms will be supplied to the firms by registered post subject to be a cash payment of 50 in addition as 
postage charges. Money Orders will be accepted only if received within 10 clear working days prior to due date for 
submission of tenders. Further details can be had from the college office during working time. Tender should be 
accompanied by an agreement executed in Kerala Government Stamp Paper worth 50 and EMD 1 % of the total cost of 
the item tendered . Tenders without EMD will be rejected . 


- ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിവിധ വിഭാഗത്തിലേക്ക് ആവശ്യമായ താഴെപ്പറയുന്ന ഉപകരണങ്ങൾ വിതരണം 
ചെയ്യുന്നതിനായി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


എണ്ണം വിഭാഗം 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
ഇനവിവരവും 


ദർഘാസ് പ്രമാണ് വില 
ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് 


ദർഘാസുകൾ ദർഘാസുകൾ 
സ്വീകരിക്കുന്ന തുറക്കുന്ന 


T . D . Medical College, 
Alappuzha. 


( Sd.) 
Principal. 


TENDER NOTICE 
No . C3- 10456 /2010 /MCK . 

18th December 2010 . 
Sealed competitive tenders are invited for the 
purchase of Pulse Oxymeter to Medical College, Kottayam . 

Tender forms can be had from this office on 
payment of 320 prescribed cost in cash or by money 
order till 31- 1 - 2011 at 12 Noon . No other modes of 
remittance will be entertained . Those who require tender 
forms by post , a sum of 40 will be added towards 
postage charges . Money Orders should reach this office 
at least 10 days prior to the closing date of tender sales . 
Cost of tender forms will not be refunded . 

The duly signed tenders superscribed on the 
envelope as Tender No . 03/ 10456 / 10 /MCK for the 
purchase of Pulse Oxymeter addressed to “ The Principal, 
Medical College, Kottayam -8 ” should reach this office on 
or before 31 - 1 - 2011, 1 p .m . Tenders received late will not 
be entertained . The duly received tenders will be opened 
on 31 - 1- 2011, 2 . 30 p . m . in the presence of the tenderers 
or their authorized representatives who may present at 
that time. 

Further details can be obtained from this office 
during working hours . The undersigned reserves the right 
to reject any tender without assigning any reason . 


Medical College, 


( Sd ) 


Gandhinagar P . O ., 

Kottayam . 


Principal. 


